Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


© 


കേരള സര്‍ക്കാര്‍ 





Government of Kerala Reg. No. KL/TV(N)/634/2021 -2023 


2021 





കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ഫെ്രുവരി 16 








തിരുവനന്തപുരം, 16th February 2021 
വാല്യം 10 ചൊവ്വ നമ്പര്‍ 
1196 കുംഭം 4 7 
Vol. X Thiruvananthapuram, 4th Kumbham 1196 No. 
1942 മാഘം 27 
Tuesday 


27th Magha 1942 








PART 111 


Commissionerate of Land Revenue 


16th Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1199 





(3) 


നമ്പര്‍ സി2-6318 /2020. 2020 ഒക്ടോബര്‍ 14. 


ചങ്ങനാശ്ശേരി താലൂക്കില്‍ വാഴപ്പള്ളി കിഴക്ക്‌ 
വില്ലേജില്‍, ആലുംരശ്രാക്കല്‍ വീട്ടില്‍ റെനി ജിജോ 
അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
വാഴപ്പള്ളി കിഴക്ക്‌ വില്ലേജാഫീസര്‍ മുഖേന അന്വേഷണം 
നടത്തിയതില്‍ അപേക്ഷകയുടെ ഭര്‍ത്താവ്‌ ജിജോ ജേക്കബ്‌ 
29-6-2020-ല്‍ മരണമടഞ്ഞിട്ടുള്ളതായി അറിയുന്നു. പരേതന്റെ 
പിതാവ്‌ ജീവിച്ചിരിപ്പില്ല. പരേതന്റെ അവകാശികളായി താഴെ 
പേര്‍ പറയുന്നവര്‍ മാര്രമാണുള്ളതെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 റെനി ജിജോ ഭാര്യ 46 
2 ട്വിങ്കിള്‍ ജേക്കബ്‌ മകള്‍ 2] 
3 സ്വീറ്റി ജേക്കബ്‌ ം 19 
4 എല്‍ദോ ജേക്കബ്‌ മകന്‍ 1 


ചങ്ങനാശ്ശേരി താലൂക്കില്‍ വാഴപ്പള്ളി കിഴക്ക്‌ വില്ലേജില്‍ 
ആലുംധശ്രാക്കല്‍ വീട്ടില്‍ പരേതനായ ജിജോ ജേക്കബിന്റെ 
നിയമപരമായ അവകാശികളായി മേല്‍ പറഞ്ഞവര്‍ മാത്രമാണു 
ള്ളതെന്ന്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ 
ഈ പരസ്യം കേരള ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം ചങ്ങനാശ്ശേരി തഹശീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ ലഭിക്കുന്ന 
ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(4) 


നമ്പര്‍ സി2-6297/2020. 2020 ഒക്ടോബര്‍ 14. 


ചങ്ങനാശ്ശേരി താലൂക്കില്‍ നെടുംകുന്നം വില്ലേജില്‍ 
താന്നിക്കല്‍ വീട്ടില്‍ നീതാ വിനോദ്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ നെടുംകുന്നം വില്ലേജാഫീസര്‍ 
മൂഖേന അന്വേഷണം നടത്തിയതില്‍ അപേക്ഷകയുടെ 
ഭര്‍ത്താവ്‌ തോട്ടയ്ക്കാട്‌ വില്ലേജില്‍ കുളങ്ങര വീട്ടില്‍ 
സുരേഷ്‌, കെ. എസ്‌. 16-11-2019-ല്‍ മരണമടഞ്ഞിട്ടുള്ളതായി 
അറിയുന്നു. പരേതന്റെ അവകാശികളായി താഴെ പേര്‌ 
പറയുന്നവര്‍ മാത്രമാണുള്ളതെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 നീതാ വിനോദ്‌ ഭാര്യ 30 
2 അനികേത്‌, കെ. എസ്‌. മകന്‍ 5 
3 രേവമ്മ സുകുമാരന്‍ മാതാവ്‌ 60 


ചങ്ങനാശ്ശേരി താലൂക്കില്‍ തോട്ടയ്ക്കാട്‌ വില്ലേജില്‍ 
കുളങ്ങര വീട്ടില്‍ പരേതനായ സുരേഷ്‌, കെ. എസ്‌. 
എന്നയാളുടെ നിയമപരമായ അവകാശികളായി മേല്‍ 
പറഞ്ഞവര്‍ മാര്രമാണുള്ളതെന്ന്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ആയത്‌ ഈ പരസും കേരള ഗസറ്റില്‍ 
Lal M1@b Oa} ടുത്തി 30 ദിവസത്തിനകം ചങ്ങനാശ്ശേരി 
തഹ ശീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ ഹാജരായി രേഖാമൂലം 
ബോധിപ്പിക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


താലൂക്കാഫീസ്‌, 
ചങ്ങനാശ്ശേരി. 


(പ്പ) 


തഹശീൽദാർ. 


125 


Vaikom Taluk 
പരസ്യം 
(1) 


നമ്പര്‍ സി1-5423/2020. 2020 ഒക്ടോബര്‍ 8. 


വൈക്കം താലൂക്കില്‍ വെച്ചൂര്‍ വില്ലേജില്‍ കുടവെച്ചൂര്‍ 
കരയില്‍ ശിവശക്തി വീട്ടില്‍ പരമേശ്വര അയ്യര്‍, എസ്‌. 
24-2-2010-ല്‍ മരണമടഞ്ഞിട്ടുള്ളതാണെന്നും ടിയാന്റെ 
പേരിലുള്ള വസ്തു, ബാങ്ക്‌, കോടതി സംബന്ധമായ 
ആവശ്യങ്ങള്‍ക്കുമായി 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിച്ച്‌ നല്‍കണമെന്ന്‌ കാണിച്ച്‌ 


പരേതന്റെ മകള്‍ പി. സരസ്വതി, ot വീട്ടില്‍, 23/39(5), 


ആവശ്യങ്ങള്‍ക്കും മറ്റ്‌ വിവിധ 


അഞ്ജലി ലെയിന്‍, പള്ളിപ്പുറം പി. ഒ.., പാലക്കാട്‌ ജില്ല 
സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ വെച്ചൂര്‍ വില്ലേജ്‌ ആഫീസര്‍ 
മുഖാന്തിരം അന്വേഷണവും 
നടത്തിയതില്‍ ടിയാന്‍ 24-2-2010-ല്‍ മരമടഞ്ഞിട്ടുള്ള 
പരേതന്റെ അവകാശികളായി താഴെ 
4 (നാല്‌) പേര്‍ മാഠരതമാണുള്ളതെന്നും 


അവകാശ വിചാരണയും 


താണെന്നും 
വിവരിക്കുന്ന 


അറിയുന്നു. 

ക്രമ പേര്‌ പരേതനുമായുള്ള വയസ്‌ 

നമ്പര്‍ ബന്ധം 
1 ഡി. വി. സുന്ദരി ഭാര്യ 84 
2 പി. ലക്ഷ്മി മകള്‍ 55 
3 പി. സരസ്വതി [ഴി 56 
4 പി. എസ്‌. കൌഷിക്‌ മകന്‍ 48 


പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. ആയതിനാല്‍ 
ടി ആവശ്ൃത്തിലേക്കായി പരേതന്റെ നിയമാനുസൃത 
അവകാശികളായി ഒന്ന്‌ മുതല്‍ നാല വരെയുള്ളവരെ 
പരിഗണിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഇതു 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ 
വൈക്കം തഹശീല്‍ദാര്‍ 
മുമ്പാകെ നേരിട്ട ഹാജരായി രേഖാമൂലം പരാതി ബോധിപ്പിക്കേണ്ട 
താണ്‌. നിശ്ചിത സമയത്തിനുശേഷവും തപാല്‍മാര്‍ഗ്ഗവും 
ലഭിക്കുന്ന പരാതികള്‍ പരിഗണിക്കുന്നതല്ല. 


അനുവദിച്ച്‌ 


സംബന്ധിച്ചു പരസ്യം 
പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം 


(2) 


നമ്പര്‍ സി1-7126/2020. 2020 ഒക്ടോബര്‍ 8. 


വൈക്കം താലൂക്കില്‍ വെള്ളൂര്‍ വില്ലേജില്‍ ഇറുമ്പയം 
കരയില്‍ മണ്ണൂര്‍ വീട്ടില്‍ ഗ്രേസി ജോണ്‍ 29-5-2020-ല്‍ 
മരണമടഞ്ഞിട്ടുള്ളതാണെന്നും ടിയാളുടെ പേരിലുള്ള വസ്തു 


ബാങ്ക്‌ സംബന്ധമായ ആവശ്യങ്ങള്‍ക്കും ക്ഷേമനിധി 


ആനുകൂല്യ 
ആവശ്യങ്ങള്‍ക്കായും അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിച്ച്‌ 


കൈപ്പറ്റുന്നതിലേക്കായും മറ്റ്‌ വിവിധ 
നല്‍കണമെന്ന്‌ കാണിച്ച്‌ പരേതയുടെ ഭര്‍ത്താവ്‌ ജോണ്‍, എം. പി. 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ വെള്ളൂര്‍ വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അന്വേഷണവും അവകാശ വിചാരണയും നടത്തിയതില്‍ 
ടിയാള്‍ 29-9-2020-ല്‍ മരണമടഞ്ഞിട്ടുള്ള താണെന്നും 
ടിയാളുകളുടെ അവകാശികളായി താഴെ വിവരിക്കുന്ന 3 (മുന്ന്‌) 


പേര്‍ മാത്രമാണുള്ളതെന്നും അറിയുന്നു. 


1200 


KERALA GAZETTE 


[Parr 111 





ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ജോണ്‍, എം. പി. ഭര്‍ത്താവ്‌ 64. 
2 സ്റ്റെഫി ജോണ്‍ മകള്‍ 23 


സഹന ജോണ്‍ 18 


2 


പരേതയുടെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. ആയതിനാല്‍ 
ടി ആവശ്ൃത്തിലേക്കായി പരേതയുടെ നിയമാനുസൃത 
അവകാശികളായി 1 മുതല്‍ 3 വരെയുള്ളവരെ പരിഗണിച്ച്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിച്ച്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ഇതു സംബന്ധിച്ച 
പരസൃം കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 
ദിവസത്തിനകം വൈക്കം തഹശീല്‍ദാര്‍ മുമ്പാകെ 
നേരിട്ട്‌ ഹാജരായി രേഖാമൂലം പരാതി ബോധിപ്പിക്കേണ്ടതാണ്‌. 
നിശ്ചിത സമയത്തിനുശേഷവും തപാല്‍ മാര്‍ഗ്ഗവും ലഭിക്കുന്ന 


പരാതികള്‍ പരിഗണിക്കുന്നതല്ല. 
(3) 


നമ്പര്‍ സി1-7മാ291/2020. 2020 ഒക്ടോബര്‍ 13. 


വൈക്കം താലൂക്കില്‍ വെച്ചൂര്‍ വില്ലേജില്‍ ഇടയാഴം 
കരയില്‍ പാരേച്ചിറ വീട്ടില്‍ അഭിമന്യു (അഭിമന്യു, പി. ആര്‍.) 
9-1-2018-@8 മരണമടഞ്ഞിട്ടുള്ളതാണെന്നും ടിയാന്റെ 
പേരിലുള്ള വസ്തു, ബാങ്ക സംബന്ധമായ ആവശ്യങ്ങള്‍ക്കും 
കോട്ടയം എം. എ. സി.റ്റി. കോടതിയില്‍ ഹാജരാക്കുന്നതിനും 
മറ്റ്‌ വിവിധ ആവശുങ്ങള്‍ക്കായി അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
അനുവദിച്ച്‌ തരണമെന്ന്‌ കാണിച്ച്‌ പരേതന്റെ മാതാവ്‌ 
ലിജിമോള്‍, പി. ആര്‍. സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ വെച്ചൂര്‍ 
വില്ലേ ജാഫീസര്‍ മുഖാന്തിരം അന്വേഷണവും അവകാശ 


വിചാരണയും നടത്തിയതില്‍ ടിയാന്‍ 9-1-2018-ല്‍ 
അവിവാഹിതനായി മരണമടഞ്ഞിട്ടുള്ള താണെന്നും ടിയാന്റെ 
അവകാശിയായി താഴെ വിവരിക്കുന്ന ഒരാള്‍ മാത്രമാണുള്ള 


തെന്നും അറിയുന്നു. 


പേര്‌ പരേതനുമായുള്ള വയസ്‌ 
ബന്ധം 

ലിജിമോള്‍, പി. ആര്‍. മാതാവ്‌ 40 

പരേതന്റെ പിതാവ്‌ രജി, പി. ഡി., മാതാവ്‌ 


ലിജിമോള്‍, പി. 
ടി 


നിയമാനുസൃത അവകാശി 


ആര്‍. എന്നിവര്‍ ജീവിച്ചിരിക്കുന്നു. 


ആയതിനാല്‍ ആവശ്ൃത്തിലേക്കായി പരേതന്റെ 


മേല്‍വിവരിച്ച മാതാവ്‌ 
ലിജിമോള്‍, പി. ആര്‍. ആണെന്ന്‌ പരിഗണിച്ച്‌ അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിച്ച്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപം ഉള്ളപക്ഷം ഈ പരസ്യം കേരള ഗവണ്‍മെന്റ്‌ 
ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം വൈക്കം 
തഹശീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ ഹാജരായി രേഖാമൂലം പരാതി 
ബോധിപ്പിക്കേണ്ടതാണ്‌. നിശ്ചിത സമയത്തിനുശേഷവും തപാല്‍ 


മാര്‍ഗ്ഗവും ലഭിക്കുന്ന പരാതികള്‍ പരിഗണിക്കുന്നതല്ല. 


126 


(4) 


നമ്പര്‍ സി1-7360/2020. 2020 ഒക്ടോബര്‍ 13. 


വൈക്കം താലൂക്കില്‍ ഞീഴൂര്‍ വില്ലേജില്‍ മരങ്ങോലി 
കരയില്‍ കൊച്ചുപുരയ്ക്കല്‍ വീട്ടില്‍ കുര്യാക്കോസ്‌, കെ. ജെ. 
4-1-2011-ല്‍ മരണമടഞ്ഞിട്ടുള്ളതാണെന്നും ടിയാന്റെ പേരിലുള്ള 
വസ്തു, NIB സംബന്ധമായ ആവശ്യങ്ങള്‍ക്കും പവര്‍ഗ്രിഡ്‌ 
കോര്‍പ്പറേഷന്‍ ഇന്‍ഡ്യ, കോട്ടയം ഓഫീസില്‍ ഹാജരാക്കുന്ന 
തിനും മറ്റ്‌ വിവിധ ആവശ്യങ്ങള്‍ക്കുമായി അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിച്ച്‌ തരണമെന്ന്‌ കാണിച്ച്‌ പരേതന്റെ 
ഭാര്യ റീത്ത കുര്യാക്കോസ്‌ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
ഞീഴൂര്‍ വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണവും 
അവകാശ വിചാരണയും നടത്തിയതില്‍ ടിയാന്‍ 4-1-2011-ല്‍ 
മരണമടഞ്ഞിട്ടുള്ളതാണെന്നും ടിയാന്റെ അവകാശികളായി 


താഴെ വിവരിക്കുന്ന 3 (മൂന്ന്‌) പേര്‍ മാര്രമാണുള്ളതെന്നും 


അറിയുന്നു. 

ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 

നമ്പര്‍ ബന്ധം 
1 റീത്ത കുര്യാക്കോസ്‌ ഭാര്യ 63 
2 ജോബി കുര്യന്‍ മകന്‍ 35 
3 സിസി കുരൃന്‍ മകള്‍ 31 


പരേതന്റെ 
ടി 


നിയമാനുസൃത അവകാശികള്‍ മേല്‍വിവരിച്ച 1 മുതല്‍ 3 


മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. 


ആയതിനാല്‍ ആവശ്ൃത്തിലേക്കായി പരേതന്റെ 
വരെയുള്ള കക്ഷികളാണെന്ന്‌ പരിഗണിച്ച്‌ അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിച്ച്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസും കേരള ഗവണ്‍മെന്റ്‌ 
ഗസറ്റില്‍ പസി ദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം വൈക്കം 
തഹ ശീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ ഹാജരായി രേഖാമൂലം 
പരാതി ബോധിപ്പിക്കേണ്ടതാണ്‌. നിശ്ചിത സമയത്തിനുശേഷവും 


തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന പരാതികള്‍ പരിഗണിക്കുന്നതല്ല. 


(5) 


നമ്പര്‍ സി1-7476/2020. 2020 നവംബര്‍ 20. 


വൈക്കം താലൂക്കില്‍ മാഞ്ഞൂര്‍ വില്ലേജില്‍ മാഞ്ഞൂര്‍ 
കരയില്‍ ചമ്പക്കര വീട്ടില്‍ സി. സി. തോമസ്‌ 18-3-2014-ല്‍ 
മരണമടഞ്ഞിട്ടുള്ളതാണെന്നും ടിയാന്റെ പേരിലുള്ള വസ്തു, 
ബാങ്ക സംബന്ധമായ ആവശ്യങ്ങള്‍ക്കും മറ്റ്‌ വിവിധ ആവശ 
ങ്ങള്‍ക്കുമായി അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിച്ച്‌ തരണ 
മെന്ന്‌ കാണിച്ച്‌ പരേതന്റെ മകള്‍ ഷൈനി തോമസ്‌ സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ മാഞ്ഞൂര്‍ വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അന്വേഷണവും അവകാശ വിചാരണയും നടത്തിയതില്‍ 
ടിയാള്‍ 18-3-2014-ല്‍ മരണമടഞ്ഞിട്ടുള്ളതാണെന്നും ടിയാന്റെ 
അവകാശികളായി താഴെ വിവരിക്കുന്ന 6 (ആറ്‌) പേര്‍ 


മാത്രമാണുള്ളതെന്നും അറിയുന്നു. 


16th Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1201 





ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 പെണ്ണമ്മ തോമസ്‌ ഭാര്യ 70 

2 ഷിക്കു തോമസ്‌ (ഷിക്കു സ്റ്റീഫന്‍) മകള്‍ 50 

3 ഷൈനി തോമസ്‌ ം 48 

4 ഷീന തോമസ്‌ ം 45 

5 ഷീജ തോമസ്‌ ം 42 

6 ഷിജോ തോമസ്‌. മകന്‍ 40 
പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. 
ആയതിനാല്‍ ടി ആവശുത്തിലേക്കായി പരേതന്റെ 


നിയമാനുസൃത അവകാശികള്‍ മേല്‍വിവരിച്ച 1 മുതല്‍ 6 
വരെയുള്ള കക്ഷികളാണെന്ന്‌ പരിഗണിച്ച്‌ അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിച്ച്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള ഗവണ്‍മെന്റ്‌ 
ഗസറ്റില്‍ ,പസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം വൈക്കം 
തഹശീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ ഹാജരായി രേഖാമൂലം 
പരാതി ബോധിപ്പിക്കേണ്ടതാണ്‌. നിശ്ചിത സമയത്തിനുശേഷവും 


തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന പരാതികള്‍ പരിഗണിക്കുന്നതല്ല. 


(6) 


നമ്പര്‍ സി1-7477/2020. 2020 നവംബര്‍ 20. 


വൈക്കം താലൂക്കില്‍ കുലശേഖരമംഗലം വില്ലേജില്‍ 
മറവന്തുരുത്ത്‌ കരയില്‍ ശ്രീരാമകൃഷ്ണ കോട്ടേജ്‌ വീട്ടില്‍ 
ജഗദമ്മ, എ. 27-7-2020-ല്‍ മരണമ ടഞ്ഞിട്ടുള്ള താണെന്നും 
ടിയാളുടെ പേരിലുള്ള ഭൂമി, ബാങ്ക്‌, പെന്‍ഷന്‍ കുടിശ്ശിക 
സംബന്ധിച്ചുള്ള ആവശ്യങ്ങള്‍ക്കും മറ്റ്‌ വിവിധ ആവശൃ 
ങ്ങള്‍ക്കുമായി അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിച്ച്‌ നല്‍കണ 
മെന്ന്‌ കാണിച്ച്‌ പരേതയുടെ മകള്‍ എം. പി. ശാരദ 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ കുലശേഖരമംഗലം, വാഴൂര്‍ 
വില്ലേജാഫീസര്‍മാര്‍ മുഖാന്തിരം അന്വേഷണവും അവകാശ 
വിചാരണയും നടത്തിയതില്‍ ജഗദമ്മ, എ. 27-7-2020-ലും 
ഭര്‍ത്താവ്‌ പപ്പുണ്ണിപിള്ള വളരെ മുമ്പും മരണമടഞ്ഞിട്ടുള്ള 
താണെന്നും പരേതയുടെ അവകാശികളായി താഴെ വിവരിക്കുന്ന 
2 (രണ്ട്‌) പേര്‍ മാത്രമാണുള്ളതെന്നും അറിയുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 എം. പി. തങ്കം മകള്‍ 60 


2 എം. പി. ശാരദ 58 


മമ 


പരേതയുടെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. ആയതിനാല്‍ 
ടി ആവശ്ൃത്തിലേക്കായി പരേതയുടെ നിയമാനുസൃത 
അവകാശികളായി ഒന്നും രണ്ടും കക്ഷികളെ 
പരിഗണിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 


നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 


അനുവദിച്ച്‌ 
ഈ 
പരസൃം കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 
30 ദിവസത്തിനകം വൈക്കം തഹശീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ 
ഹാജരായി രേഖാമൂലം പരാതി ബോധിപ്പിക്കേണ്ടതാണ്‌. നിശ്ചിത 
സമയത്തിനുശേഷവും തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന പരാതികള്‍ 
പരിഗണിക്കുന്നതല്ല. 


Gaz. No. 7/2021/DTP (CLR). 


127 


(7) 


നമ്പര്‍ Mv1-7679/2020. 2020 നവംബര്‍ 20. 


വൈക്കം താലൂക്കില്‍ ഉദയനാപുരം വില്ലേജില്‍ 
കൊടിയാട്‌ കരയില്‍ ഗോവിന്ദഭവന്‍ വിട്ടില്‍ ബാബൂ 
15-1-2020-ല്‍ മരണമടഞ്ഞിട്ടുള്ളതാണെന്നും ടിയാന്റെ 
പേരിലുള്ള വസ്തു, ബാജ്‌: സംബന്ധമായ ആവശ്യങ്ങള്‍ക്കും 
മറ്റ്‌ വിവിധ ആവശ്യങ്ങള്‍ക്കുമായി അനുവദിച്ച്‌ നല്‍കണമെന്ന്‌ 
കാണിച്ച്‌ പരേതന്റെ ഭാര്യ സതി സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
ഉദയനാപുരം വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണവും 
അവകാശ വിചാരണയും നടത്തിയതില്‍ ടിയാന്‍ 15-1-2020-ല്‍ 
മരണപ്പെട്ടിട്ടുള്ളതാണെന്നും ടിയാന്റെ അവകാശികളായി താഴെ 
വിവരിക്കുന്ന 2 (രണ്ട്‌) പേര്‍ മാര്തമാണുള്ള തെന്നും 


അറിയുന്നു. 
ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സതി ഭാര്യ 52 
2 സയന ബാബു മകള്‍ 31 


പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. ആയതിനാല്‍ 
ടി ആവശ്ൃത്തിലേക്കായി പരേതന്റെ നിയമാനുസൃത 
അവകാശികളായി ഒന്നും രണ്ടും കക്ഷികളെ പരിഗണിച്ച്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിച്ച്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള 
ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം 
വൈക്കം തഹശീൽദാർ മുമ്പാകെ നേരിട്ട്‌ 
രേഖാമൂലം പരാതി ബോധിപ്പിക്കേണ്ടതാണ്‌. നിശ്ചിത 
സമയത്തിനുശേഷവും തപാല്‍മാര്‍ഗ്ലവും ലഭിക്കുന്ന 
പരാതികള്‍ പരിഗണിക്കുന്നതല്ല. 


(8) 


ഹാജരായി 


നമ്പര്‍ സി1-7840/2020. 2020 നവംബര്‍ 20. 


വൈക്കം താലൂക്കില്‍ മാഞ്ഞൂര്‍ വില്ലേജില്‍ മേമ്മുറി 
കരയില്‍ കാവുപുരയ്ക്കല്‍ വീട്ടില്‍ കെ. കെ. രാജീവ്‌ 
17-2-2019 10.30 പി. എഠ-നും 6-4-2019 12.45 പി. എം.-ന്‌ 
ഇടയ്ക്ക്‌ മരണമടഞ്ഞിട്ടുള്ളതാണെന്നും ടിയാന്റെ 
അനന്തരാവകാശ സാക്ഷ്യപ്രതം കെ. എസ്‌. ആര്‍. ടി. സി. 
ഹെഡ്‌ ഓഫീസില്‍ ഹാജരാക്കുന്നതിനും, ആശ്രിത 
നിയമനം, ബാങ്ക്‌, വസ്തു, ഇന്‍ഷ്വറന്‍സ്‌, സര്‍വ്വീസ്‌ 
ആനുകൂല്യം എന്നിവ കൈപ്പറ്റുന്നതിനും മറ്റ്‌ വിവിധ ആവശ 
ങ്ങള്‍ക്കും മറ്റ്‌ വിവിധ ആവശ്യങ്ങള്‍ക്കുമായി അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിച്ച്‌ നല്‍കണമെന്ന്‌ കാണിച്ച്‌ പരേതന്റെ 
ഭാരയ സൌമ്യ രാജീവ്‌ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ മാഞ്ഞൂര്‍ 
ANGE] ജാഫീസര്‍മുഖാന്തിരം അന്വേഷണവും അവകാശ 
വിചാരണയും നടത്തിയതില്‍ കെ. കെ. രാജീവ്‌ 17-2-2019 
10. 30 പി. എം.-നും 6-4-2019 12. 45 പി. എം.-നും ഇടയ്ക്ക്‌ 
മരണപ്പെട്ടിട്ടുള്ളതാണെന്നും ടിയാന്റെ അവകാശികളായി താഴെ 
വിവരിക്കുന്ന 3 (മൂന്ന്‌) പേര്‍ മാധ്രമാണുള്ളതെന്നും അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സൌമ്യ രാജീവ്‌ ഭാര്യ 39 
(സൌഈമ്യാമോള്‍) 
2 ദേവദത്തന്‍ മകന്‍ 6 
3 ഓമന മാതാവ്‌ 67 





1202 KERALA GAZETTE [Part III 
പരേതന്റെ പിതാവ്‌ ജീവിച്ചിരിപ്പില്ല. ആയതിനാല്‍ ടി ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 

ആവശ്ൃത്തിലേക്കായി പരേതന്റെ നിയമാനുസൃത ന്ദ്‌ apiece 

അവകാശികള്‍ മേല്‍ വിവരിച്ച 1 മുതല്‍ 3 വരെയുള്ളവരെ 

പരിഗണിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിച്ച്‌ നല്‍കുന്ന 1 പ്രതാപന്‍, കെ. വി. ഭര്‍ത്താവ്‌ 59 

തില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ al@mso 7 

കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസ 2 ശ്രീലക്ഷ്മി പ്രതാപന്‍ മകള്‍ 24 

ത്തിനകം വൈക്കം തഹശീൽദാർ മുമ്പാകെ നേരിട്ട്‌ 

പരേതയുടെ പിതാവ്‌ പ്രഭാകരന്‍, മാതാവ്‌ 


ഹാജരായി രേഖാമൂലം പരാതി ബോധിപ്പിക്കേണ്ടതാണ്‌. 
നിശ്ചിത സമയത്തിനുശേഷവും തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന 
പരാതികള്‍ പരിഗണിക്കുന്നതല്ല. 


(9) 


നമ്പര്‍ സി1-8346/2020. 2020 നവംബര്‍ 20. 


വൈക്കം താലൂക്കില്‍ വെച്ചൂര്‍ വില്ലേജില്‍ 
കൂടവെച്ചൂര്‍ കരയില്‍ ഇടത്തില്‍ വീട്ടില്‍ ജോസ്‌, ഇ. എ. 
4-7-2020-@ മരണമടഞ്ഞിട്ടുള്ളതാണെന്നും ടിയാന്റെ 
അനന്തരാവകാശ സാക്ഷ്യ പ്രതം മറ്റ്‌ വിവിധ ആവശ്യ 
ങ്ങള്‍ക്കായി അനുവദിച്ച്‌ നല്‍ണമെന്ന്‌ കാണിച്ച്‌ പരേതന്റെ ഭാര്യ 
ലിസമ്മ ജോസ്‌ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ വെച്ചൂര്‍ 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണവും അവകാശ 
വിചാരണയും നടത്തിയതില്‍ ടിയാന്‍ 4-7-2020-ല്‍ മരണ 
പ്പെട്ടിട്ടുള്ള താണെന്നും ടിയാന്റെ അവകാശികളായി താഴെ 
വിവരിക്കുന്ന 4 (നാല്‍) പേര്‍ മാത്രമാണുള്ളതെന്നും അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ലിസമ്മ ജോസ്‌, ഭാര്യ 57 

2 സാന്‍ ജോസ്‌ മകന്‍ 37 

3 റോസ്‌ മേരി ജോസ്‌ മകള്‍ 33 

4 റോയി ജോസ്‌ മകന്‍ 23 
പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിക്കുന്നു. 
ആയതിനാല്‍ ടി ആവശ്ൃത്തിലേക്കായി പരേതന്റ്‌ 


നിയമാനുസൃത അവകാശികളായി 1 മുതല്‍ 4 വരെയുള്ള 
കക്ഷികളെ പരിഗണിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിച്ച്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസൃം കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 
ദിവസത്തിനകം വൈക്കം തഹശിീല്‍ദാര്‍ മൂമ്പാകെ നേരിട്ട്‌ 
ഹാജരായി രേഖാമൂലം പരാതി ബോധിപ്പിക്കേണ്ടതാണ്‌. നിശ്ചിത 
സമയത്തിനു ശേഷവും തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന 
പരാതികള്‍ പരിഗണിക്കുന്നതല്ല. 


(10) 


നമ്പര്‍ സി1-8418/2020. 2020 നവംബര്‍ 20. 


വൈക്കം താലൂക്കില്‍ കുലശേഖരമംഗലം വില്ലേജില്‍ 
കുലശേഖരമംഗലം കരയില്‍ ശ്രീവിഹാര്‍ വീട്ടില്‍ 
സൈനകുമാരി, 1-9-2020-ല്‍ മരണമടഞ്ഞിട്ടുള്ളതാണെന്നും 
ടിയാരിയുടെ പേരില്‍ കാത്തോലിക്ക്‌ സിറിയന്‍ ബാങ്കിലുള്ള 
അക്കൌണ്ട്‌ ക്ലോസ്‌ ചെയ്യുന്നതിനും മറ്റ്‌ വിവിധ 
ആവശ്യങ്ങള്‍ക്കുമായി അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിച്ച്‌ 
തരണമെന്ന്‌ കാണിച്ച്‌ പരേതയുടെ ഭര്‍ത്താവ്‌ പ്രതാപന്‍, കെ. വി. 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ കുലശേഖരമംഗലം വടക്കേമുറി 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണവും അവകാശ 
വിചാരണയും നടത്തിയതില്‍ ടിയാള്‍ 1-9-2020-ല്‍ മരണ 
പ്പെട്ടിട്ടുള്ളതാണെന്നും ടിയാന്റെ അവകാശികളായി താഴെ 
വിവരിക്കുന്ന 2 (രണ്ട്‌) പേര്‍ മാത്രമാണുള്ളതെന്നും അറിയുന്നു. 


128 


ഭാനുമതി എന്നിവര്‍ ജീവിച്ചിരിക്കുന്നു. ആയതിനാല്‍ 
ടി ആവശൃത്തിലേക്കായി പരേതയുടെ നിയമാനുസൃത 
അവകാശികളായി 1-0 2-0 കക്ഷികളെ പരിഗണിച്ച്‌ അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിച്ച്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള ഗവണ്‍മെന്റ്‌ 
ഗസറ്റില്‍ പസി ദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം വൈക്കം 
തഹശീൽദാർ മുമ്പാകെ നേരിട്ട്‌ ഹാജരായി രേഖാമൂലം 
പരാതി ബോധിപ്പിക്കേണ്ടതാണ്‌. നിശ്ചിത സമയത്തിനു 
ശേഷവും 


തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന പരാതികള്‍ 


പരിഗണിക്കുന്നതല്ല. 


(1) 


നമ്പര്‍ സി1-8476/2020. 2020 നവംബര്‍ 20. 


വൈക്കം താലൂക്കില്‍ ചെമ്പ്‌ വില്ലേജില്‍ തുരുത്തുമ്മ 
കരയില്‍ ചെമ്പിക്കരിയില്‍ വീട്ടില്‍ കമലാക്ഷന്‍ 24-9-2020-ല്‍ 
മരണമടഞ്ഞിട്ടുള്ളതാണെന്നും ടിയാന്റെ പേരിലുള്ള വസ്തു, 
ബാങ്‌, സംബന്ധമായ ആവശ്യങ്ങള്‍ക്കും, സര്‍വ്വീസ്‌ പെന്‍ഷന്‍ 
ലഭിക്കുന്നതിനും, മറ്റ്‌ വിവിധ ആവശ്യങ്ങള്‍ക്കുമായി അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിച്ച്‌ നല്‍കണമെന്ന്‌ കാണിച്ച്‌ പരേതന്റെ 
ഭാര്യ സലില, റ്റി. സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ചെമ്പ്‌ 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണവും അവകാശ 
വിചാരണയും നടത്തിയതില്‍ ടിയാന്‍ 24-9-2020-ല്‍ മരണ 
പ്പെട്ടിട്ടുള്ളതാണെന്നും ടിയാന്റെ അവകാശികളായി താഴെ 
വിവരിക്കുന്ന 4 (നാല) പേര്‍ മാത്രമാണുള്ളതെന്നും അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സലില, റ്റി. ഭാര്യ 54 
2 രോഷ്നി കമലാക്ഷന്‍ മകള്‍ 31 
3 ഗ്രേഷ്മ, സി. കെ. മകള്‍ 25 
4 ഐശ്വര്യ, സി. കെ. 1 23 
പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. 
Oo 6D 
ആയതിനാല്‍ ടി ആവശുൃത്തിലേക്കായി പരേതന്റെ 


നിയമാനുസൃത അവകാശികള്‍ മേല്‍വിവരിച്ച 1 മുതല്‍ 4 
വരെയുള്ള കക്ഷികളാണെന്ന്‌ കാണിച്ച്‌ അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിച്ച്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 


ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള ഗവണ്‍മെന്റ്‌ 
ഗസറ്റില്‍ (്പസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം വൈക്കം 
തഹശീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട ഹാജരായി രേഖാമൂലം പരാതി 
ബോധിപ്പിക്കേണ്ടതാണ്‌. നിശ്ചിത സമയത്തിനുശേഷവും 


തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന പരാതികള്‍ പരിഗണിക്കുന്നതല്ല. 


16th Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1203 





(12) 


നമ്പര്‍ സി1-8488/2020. 2020 നവംബര്‍ 20. 


വൈക്കം താലൂക്കില്‍ ഉദയനാപുരം വില്ലേജില്‍ 
പടിഞ്ഞാറെക്കര കരയില്‍ രാഹുല്‍ നിവാസ്‌ വീട്ടില്‍ 
രാജു 6-10-2020-ല്‍ മരണമടഞ്ഞിട്ടുള്ളതാണെന്നും ടിയാന്റെ 
അനന്തരാവകാശ സാക്ഷ്യപ്രതം, വൈദ്യുതി കമ്പിയില്‍ നിന്നും 
ഷോക്കേറ്റ്‌ മരണം സംഭവിച്ചവര്‍ക്കുള്ള ധനസഹായ, വസ്തു, 
ബാങ്ക്‌ സംബന്ധമായ ആവശ്ുങ്ങള്‍ക്കും, മറ്റ്‌ വിവിധ 
ആവശ്യങ്ങള്‍ക്കുമായി അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിച്ച്‌ 
തരണമെന്ന്‌ കാണിച്ച്‌ പരേതന്റെ ഭാര്യ മിനി രാജു സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ ഉദയനാപുരം വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അന്വേഷണവും അവകാശ വിചാരണയും നടത്തിയതില്‍ ടിയാന്‍ 
6-10-2020-ല്‍ മരണപ്പെട്ടിട്ടുള്ളതാണെന്നും ടിയാന്റെ 
അവകാശികളായി താഴെ വിവരിക്കുന്ന 4 (നാല്‌) പേര്‍ 
മാര്തമാണുള്ളതെന്നും അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 മിനി രാജൂ ഭാര്യ 47 
2 രാഹുല്‍ രാജ്‌, ആര്‍. മകന്‍ 25 
3 രോഹിത്ത്രാജ്‌ ം 19 
4 രാജമ്മ മാതാവ്‌ 77 


പരേതന്റെ പിതാവ്‌ ജീവിച്ചിരിപ്പില്ല. ആയതിനാല്‍ ടി 
ആവശ്ൃത്തിലേക്കായി പരേതന്റെ നിയമാനുസൃത അവകാശികള്‍ 
മേല്‍വിവരിച്ച 1 മുതല്‍ 4 വരെയുള്ള കക്ഷികളാണെന്ന്‌ 
കാണിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിച്ച്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള 
ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം 
വൈക്കം തഹശീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ ഹാജരായി 
രേഖാമൂലം പരാതി ബോധിപ്പിക്കേണ്ടതാണ്‌. നിശ്ചിത 
സമയത്തിനുശേഷവും തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന പരാതികള്‍ 
പരിഗണിക്കുന്നതല്ല. 


(13) 


നമ്പര്‍ സി1-8501/2020. 2020 നവംബര്‍ 20. 


വൈക്കം താലൂക്കില്‍ നടുവിലെ വില്ലേജില്‍ 
കിഴക്കുംചേരി തെക്കേമുറിയില്‍ പചാക്കരത്തറ വീട്ടില്‍ 
മോഹനന്‍, കെ. 24-6-2020-G8 മരണമടഞ്ഞിട്ടുള്ള താണെന്നും 
ടിയാന്റെ പേരിലുള്ള വാഹനത്തിന്റെ ഓണര്‍ഷിപ്പ്‌ മാറ്റുന്നതിനും 
മറ്റ്‌ വിവിധ ആവശ്യങ്ങള്‍ക്കുമായി അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
അനുവദിച്ച്‌ തരണമെന്ന്‌ കാണിച്ച്‌ പരേതന്റെ ഭാരൃ 
(പമീള മോഹനന്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
നടുവിലെ വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണവും 
അവകാശ വിചാരണയും നടത്തിയതില്‍ ടിയാന്‍ 
24-6-2020-ല്‍ മരണസപ്പെട്ടിട്ടുള്ളതാണെന്നും ടിയാന്റെ 
അവകാശികളായി താഴെ വിവരിക്കുന്ന 3 (മൂന്ന്‌) പേര്‍ 
മാര്രമാണുള്ളതെന്നും അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 പ്രമീള മോഹനന്‍ ഭാര്യ 51 
2 അഖില്‍, എം. സി. മകന്‍ 30 
3 അഞ്ചു, എം. സി. മകള്‍ 27 


129 


പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. ആയതിനാല്‍ 
ടി ആവശൃത്തിലേക്കായി പരേതന്റെ നിയമാനുസൃത 
അവകാശികള്‍ മേല്‍വിവരിച്ച 1 മുതല്‍ 3 വരെയുള്ള കക്ഷി 
കളാണെന്ന്‌ കാണിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിച്ച്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസൃം കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 
30 ദിവസത്തിനകം വൈക്കം തഹശീൽദാർ മുമ്പാകെ നേരിട്ട്‌ 
ഹാജരായി രേഖാമൂലം പരാതി ബോധിപ്പിക്കേണ്ടതാണ്‌. 
നിശ്ചിത സമയത്തിനുശേഷവും തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന 
പരാതികള്‍ പരിഗണിക്കുന്നതല്ല. 


(4) 


നമ്പര്‍ സി1-7937/2020. 2020 നവംബര്‍ 20. 


വൈക്കം താലൂക്കില്‍ വടക്കേമുറി വില്ലേജില്‍ 
വടക്കേമുറി കരയില്‍ കച്ചേരിത്തറ വീട്ടില്‍ ഗോപിനാഥന്‍ 
8-1-2020-ല്‍ മരണമടഞ്ഞിട്ടുള്ളതാണെന്നും ടിയാന്റെ 
പേരിലുള്ള ആക്സിഡന്റ്‌ ക്ലെയിം പെറ്റീഷന്‍ നല്‍കുന്നതിനും 
ബാങ്ക, വസ്തു സംബന്ധമായ ആവശ്യങ്ങള്‍ക്കും മറ്റ്‌ വിവിധ 
ആവശ്യങ്ങള്‍ക്കുമായി അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിച്ച്‌ 
തരണമെന്ന്‌ കാണിച്ച്‌ പരേതന്റെ ഭാര്യ അമ്മിണി സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ വടക്കേമുറി വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അന്വേഷണവും അവകാശ വിചാരണയും നടത്തിയതില്‍ ടിയാന്‍ 
8-1-2020-ല്‍ മരണസപ്പപട്ടിട്ടുള്ളതാണെന്നും ടിയാന്റെ 
അവകാശികളായി താഴെ വിവരിക്കുന്ന 2 (രണ്ട്‌) പേര്‍ 
മാര്രമാണുള്ളതെന്നും അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 അമ്മിണി ഭാര്യ 66 
2 രാജേഷ്‌, കെ. ജി. മകന്‍ 39 


പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. ആയതിനാല്‍ 
ടി ആവശൃത്തിലേക്കായി പരേതന്റെ നിയമാനുസൃത 
അവകാശികള്‍ മേല്‍വിവരിച്ച 1-0 2-0 കക്ഷികളെ പരിഗണിച്ച്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിച്ച്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള 
ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം 
വൈക്കം തഹശീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ ഹാജരായി 
രേഖാമൂലം പരാതി ബോധിപ്പിക്കേണ്ടതാണ്‌. നിശ്ചിത 
സമയത്തിനുശേഷവും തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന പരാതികള്‍ 
പരിഗണിക്കുന്നതല്ല. 


(15) 


നമ്പര്‍ സി1-7938/2020. 2020 നവംബര്‍ 20. 


വൈക്കം താലൂക്കില്‍ കോതനെല്ലൂര്‍ വില്ലേജില്‍ 
കോതനെല്ലൂര്‍ കരയില്‍ പരയ്ക്കാട്ട്‌ വീട്ടില്‍ 
പി. കെ. അനില്‍കുമാര്‍ 1-4-2020-ല്‍ മരണമടഞ്ഞിട്ടുള്ള 
താണെന്നും ടിയാന്റെ പേരിലുള്ള സര്‍വ്വീസ്‌ ആനുകൂല്യങ്ങള്‍ 
ലഭിക്കുന്നതിനും വസ്തു, ബാങ്ക്‌ സംബന്ധമായ ആവശ്യ 
ങ്ങള്‍ക്കും മറ്റ്‌ വിവിധ ആവശുങ്ങള്‍ക്കുമായി അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിച്ച്‌ തരണമെന്ന്‌ കാണിച്ച്‌ പരേതന്റെ 
ഭാരൃ കെ. എം. ഷീജ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
കോതനെല്ലൂര്‍ വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണവും 
അവകാശ വിചാരണയും നടത്തിയതില്‍ ടിയാന്‍ 
1-4-2020-ല്‍ മരണസപ്പെട്ടിട്ടുള്ളതാണെന്നും ടിയാന്റെ 
അവകാശികളായി താഴെ വിവരിക്കുന്ന 2 (രണ്ട്‌) പേര്‍ 
മാര്രമാണുള്ളതെന്നും അറിയുന്നു. 





1204 KERALA GAZETTE [Part III 
ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം നമ്പര്‍ ബന്ധം 
1 കെ. എം. ഷീജ ഭാര്യ 49 1 സുഭാഷ്‌, സി. മകന്‍ 60 
2 അശ്വതി ഇന്ദുജ മകള്‍ 27 


പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. ആയതിനാല്‍ 
ടി ആവശൃത്തിലേക്കായി പരേതന്റെ നിയമാനുസൃത 
അവകാശികള്‍ മേല്‍വിവരിച്ച 1-൦ 2-0 കക്ഷികള്‍ മാത്രമാണെന്ന്‌ 
പരിഗണിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിച്ച്‌ നല്‍കുന്ന 
തില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസും 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം 
വൈക്കം തഹശീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ ഹാജരായി 
രേഖാമൂലം പരാതി ബോധിപ്പിക്കേണ്ടതാണ്‌. നിശ്ചിത സമയ 
ത്തിനുശേഷവും തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന പരാതികള്‍ 
പരിഗണിക്കുന്നതല്ല. 


(16) 


നമ്പര്‍ സി1-7939/2020. 2020 നവംബര്‍ 20. 


വൈക്കം താലൂക്കില്‍ ചെമ്പ്‌ വില്ലേജില്‍ (്രഹ്മമംഗലം 
കരയില്‍ ഗോകുലം വീട്ടില്‍ ഗോപി, ടി. കെ. 18-6-2020-ല്‍ 
മരണമടഞ്ഞിട്ടുള്ളതാണെന്നും ടിയാന്റെ പേരിലുള്ള 
KL-36F 9288-00 നമ്പര്‍ വാഹനത്തിന്റെ ഉടമസ്ഥത 
മാറ്റുന്നതിനും ബാജം, വസ്തു സംബന്ധമായ ആവശ്യങ്ങള്‍ക്കും 
മറ്റ്‌ വിവിധ ആവശ്യങ്ങള്‍ക്കുമായി അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
അനുവദിച്ച്‌ തരണമെന്ന്‌ കാണിച്ച്‌ പരേതന്റെ ഭാര്യ ടിനുമോള്‍ 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ചെമ്പ്‌ വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അന്വേഷണവും അവകാശ വിചാരണയും 
നടത്തിയതില്‍ ടിയാന്‍ 18-6-2020-ല്‍ സന്താനരഹിതനായി 
മരണപ്പെട്ടിട്ടുള്ളതാണെന്നും ടിയാന്റെ അവകാശിയായി താഴെ 
വിവരിക്കുന്ന ഒരാള്‍ മാത്രമാണുള്ളതെന്നും അറിയുന്നു. 


പേര്‍ പരേതനുമായുള്ള വയസ്‌ 
ബന്ധം 
ടിനുമോള്‍ ഭാര്യ 52 


പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. ആയതിനാല്‍ 
ടി ആവശൃത്തിലേക്കായി പരേതന്റെ നിയമാനുസൃത 
അവകാശി മേല്‍വിവരിച്ചിരിക്കുന്ന ഭാരയ ടിനുമോള്‍ 
മാധ്തമാണെന്ന്‌ പരിഗണിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
അനുവദിച്ച്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം ഈ പരസ്യം കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ 
പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം വൈക്കം തഹശീൽദാർ 
മുമ്പാകെ നേരിട്ട്‌ ഹാജരായി രേഖാമൂലം പരാതി 
ബോധിപ്പിക്കേണ്ടതാണ്‌. നിശ്ചിത സമയത്തിനുശേഷവും 
തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന പരാതികള്‍ പരിഗണിക്കുന്നതല്ല. 


(17) 


നമ്പര്‍ സി1-7989/2020. 2020 നവംബര്‍ 20. 


വൈക്കം താലൂക്കില്‍ ടി. വി. പുരം വില്ലേജില്‍ 
കണ്ണു കെട്ടു ശ്ശേരി കരയില്‍ പാപ്പാഴത്ത്‌ വീട്ടില്‍ 
വിജയച്ച്ദ്രിക 25-6-2020-ല്‍ മരണമടഞ്ഞിട്ടുള്ളതാണെന്നും 
ടിയാളുടെ പേരിലുള്ള വസ്തു ക്രയവിക്രയ ആവശ്യങ്ങള്‍ക്കും 
ബാങ്ക്‌ സംബന്ധമായ ആവശ്യങ്ങള്‍ക്കും മറ്റ്‌ വിവിധ 
ആവശ്യങ്ങള്‍ക്കുമായി അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിച്ച്‌ 
തരണമെന്ന്‌ കാണിച്ച്‌ പരേതയുടെ മകന്‍ സുരേഷ്കുമാര്‍, സി. 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ടി. വി. പുരം വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അന്വേഷണവും അവകാശ വിചാരണയും നടത്തി 
യതില്‍ ടി വിജയച്ച്്രിക 25-6-2020-ലും ഭര്‍ത്താവ്‌ ച്രകകപാണി 
വളരെ മുമ്പും മരണപ്പെട്ടിട്ടുള്ളതാണെന്നും ടിയാളുടെ 
അവകാശികളായി താഴെ വിവരിക്കുന്ന 3 (മൂന്ന്‌) പേര്‍ 
മാത്രമാണുള്ളതെന്നും അറിയുന്നു. 


190 


2 സുരേഷ്കുമാര്‍, സി. 56 


3 സന്തോഷ്‌, പി. സി. 54 


മമ 


പരേതയുടെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. ആയതിനാല്‍ 
ടി ആവശ്ൃത്തിലേക്കായി പരേതയുടെ നിയമാനുസൃത 
അവകാശികള്‍ മേല്‍വിവരിച്ച 1 മൂതല്‍ 3 വരെയുള്ള കക്ഷികള്‍ 
ആണെന്ന്‌ പരിഗണിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിച്ച്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസൃം കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 
ദിവസത്തിനകം വൈക്കം തഹശീൽദാർ മുമ്പാകെ നേരിട്ട്‌ 
ഹാജരായി രേഖാമൂലം പരാതി ബോധിപ്പിക്കേണ്ടതാണ്‌. 
നിശ്ചിത സമയത്തിനുശേഷവും തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന 
പരാതികള്‍ പരിഗണിക്കുന്നതല്ല. 


(18) 


നമ്പര്‍ സി1-8034/2020. 2020 നവംബര്‍ 20. 


വൈക്കം താലൂക്കില്‍ കുലശേഖരമംഗലം വില്ലേജില്‍ 
കുലശേഖരമംഗലം കരയില്‍ രാധാനിവാസ്‌ വീട്ടില്‍ 
രാധാകൃഷ്ണന്‍ നായര്‍, സി. വി. 27-9-2020-ല്‍ മരണ 
മടഞ്ഞിട്ടുള്ള താണെന്നും ടിയാന്റെ പേരിലുള്ള വസ്തു, 
ആവശ്യങ്ങള്‍ക്കും സര്‍ക്കാര്‍ 
അര്‍ദ്ധ സര്‍ക്കാര്‍ സ്ഥാപനങ്ങളില്‍ ഹാജരാക്കുന്നതിനും 
ആനുകൂല്യം കൈപ്പറ്റുന്നതി ലേക്കായും ഇന്‍ഷ്വറന്‍സ്‌ 


ബാങ്ക സംബന്ധമായ 


ആവശ്ുങ്ങള്‍ക്കും മറ്റ്‌ വിവിധ ആവശുങ്ങള്‍ക്കുമായി 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിച്ച്‌ തരണമെന്ന്‌ കാണിച്ച്‌ 
പരേതന്റെ മകന്‍ പ്രദീപ്കുമാര്‍, ആര്‍. സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ കുലശേഖരമംഗലം വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അന്വേഷണവും അവകാശ വിചാരണയും 
നടത്തിയതില്‍ രാധാകൃഷ്ണന്‍ നായര്‍, സി. വി. 
ടിയാന്‍ ഭാര്യ ഇന്ദിര രാധാകൃഷ്ണന്‍ നായര്‍ 16-6-1997-ലും 


27-9-2020-ലും 


മരണപ്പെട്ടിട്ടുള്ളതാണെന്നും ടിയാന്റെ അവകാശികളായി താഴെ 
വിവരിക്കുന്ന 2 പേര്‍ മാത്രമാണുള്ളതെന്നും അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 പ്രദീപ്കുമാര്‍, ആര്‍. മകന്‍ 47 


2 നിഷാകുമാരി, സി. ആര്‍. മകള്‍ 45 


പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. ആയതിനാല്‍ 
ടി ആവശ്ൃത്തിലേക്കായി പരേതന്റെ നിയമാനുസൃത 
അവകാശികള്‍ മേല്‍വിവരിച്ച 1-ം 2-൦ കക്ഷികളെ പരിഗണിച്ച്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിച്ച്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള 
ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം 
വൈക്കം തഹശീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ ഹാജരായി 
രേഖാമൂലം പരാതി ബോധിപ്പിക്കേണ്ടതാണ്‌. നിശ്ചിത 


സമയത്തിനുശേഷവും തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന പരാതികള്‍ 


പരിഗണിക്കുന്നതല്ല. 
താലൂക്കാഫീസ്‌, (ഒപ്പ്‌) 
വൈക്കം. തഹശീൽദാർ. 


16th Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1205 





തിരുത്തല്‍ പരസ്യം 





നമ്പര്‍ സി13984/2020. 2021 ജനുവരി 15. 


27-10-2020-90 തീയതിയിലെ കേരള ഗസറ്റ്‌ നമ്പര്‍ 42 
(വാല്യം 9, പാര്‍ട്ട്‌ 111) കമ്മീഷണറേറ്റ്‌ ഓഫ്‌ ലാന്റ്‌ റവന്യൂ 
വിഭാഗത്തില്‍ പേജ്‌ നമ്പര്‍ 7388-ല്‍ പ്രസിദ്ധം ചെയ്ത 
പരസൃത്തില്‍ “ര്രമനമ്പര്‍ (4) കരുണ്‍ ജെയിസ്‌ ഫിലിപ്പ്‌ 
പരേതനായ മകന്‍ ഫിലിപ്പ്‌, സി. ജെ. യുടെ മകന്‍ 21 
വയസ്‌, ക്രമനമ്പര്‍ (6) ഇഷാ തെരേസാ ഫിലിപ്പ്‌ പരേതനായ 
മകന്‍ ഫിലിപ്പ്‌, സി. ജെ. യുടെ മകള്‍ 12വയസ്‌”* 
എന്നുമാണ്‌. ആയത്‌ ക്രമനമ്പര്‍ (4) “കരുണ്‍ ജെയിംസ്‌ 
ഫിലിപ്പ്‌-പരേതനായ മകന്‍ ഫിലിപ്പ്‌, സി. ജെ. യുടെ മകന്‍ 
21 വയസ്‌, ക്രമനമ്പര്‍ (6) ഇഷാ തെരേസ്‌ ഫിലിപ്പ്‌ -പരേതനായ 


മകന്‍ ഫിലിപ്പ്‌, സി. ജെ. യുടെ മകള്‍-12 വയസ്‌” എന്ന്‌ തിരുത്തി 


വായിക്കേണ്ടതാണ്‌. 
താലൂക്കാഫീസ്‌, (പ്പ്‌) 
വൈക്കം. തഹശീല്‍ദാര്‍. 





Kanjirappally Taluk 


NOTICE 


No. C2-1029/2021. 4th February 2021. 


Notice is hereby given to all to whom it 
may concern that Rinymol Salim, Veliath House, 
Kanjirappally P. O., Kanjirappally Village has filed 
an application for a legal heirship certificate in respect 
of the legal heirs of her husband Salim Veliath Moideen, 
s/o Veliath Usameera Moideen Sha, Veliath House, 
Kanjirappally P. O., Kanjirappally Village who expired 
on 3-1-2021. His parents also expired. This certificate is 
requested for various purposes. Enquiry conducted 
through the Village Officer, Kanjirappally reveals that the 
following persons are the legal heirs of the deceased. 


SCHEDULE 
Si. Name of the Relationship with the Age 
No. legal heirs deceased 
1 Rinymol Salim Wife 46 
2 Risal Veliath Salim Son 19 
3 Rahil Veliath Salim Daughter 11 


Objections if any against the issuance of legal 
heirship certificate should be filed in person before the 
Tahsildar, Kanjirappally within 30 days from the date of 
publication of this notice ൧ the Kerala Gazette. 
Objections sent by post or filed after the stipulated time 
will not be considered. 


Taluk Office, 
Kanjirappally. 


(Sd.) 
Tahsildar. 


Gaz. No. 7/2021/DTP (CLR). 


131 


IDUKKI DISTRICT 
ഇടുക്കി ജില്ലാ കളക്ടറുടെ നടപടിക്രമം 
(ഹാജര്‍ എച്ച്‌. ദിനേശന്‍ ഐ.എ.എസ്‌.) 
നമ്പര്‍ ജെ- 187155 /2020. 


2020 സെപ്റ്റംബര്‍ 17. 


വിഷയം ജമാബന്തി, 2019-2020 സാമ്പത്തിക വര്‍ഷത്തെ 





ഇടുക്കി ജില്ലയിലെ ജമാബന്തി ഓഫീസര്‍മാരെ 


നിയമിച്ച്‌ ഉത്തരവാകുന്നത്‌--സംബന്ധിച്ച്‌. 


സൂചന:--ബഹുമാനപ്പെട്ട ലാന്‍ഡ്‌ റവന്യൂ കമ്മീഷണറുടെ 
10-8-2020-ലെ എല്‍.ആര്‍.പി.1-16556/20-ാം നമ്പര്‍ 

കത്ത്‌. 
ഇടുക്കി ജില്ലയിലെ എല്ലാ വില്ലേജ്‌ ഓഫീസുകളിലെയും 
2019-2020 സാമ്പത്തിക വര്‍ഷത്തെ ജമാബന്തി പരിശോധന 
31-12-2020-നുമുമ്പായി പൂര്‍ത്തീകരിക്കേണ്ടതാണ്‌. ആയതിലേക്ക്‌ 
ഓരോ താലുക്കിലെയും ജമാബന്തി ഓഫീസര്‍മാരെ താഴെ 


പറയും പ്രകാരം നിയമിച്ച്‌ ഉത്തരവാകുന്നു. 
1. ദേവികുളം--സബ്‌ കളക്ടര്‍, ദേവികുളം. 
2. ഇടുക്കി--ഡെപ്യൂട്ടി കളക്ടര്‍ (എല്‍. എ.) മൂന്നാര്‍ 
3. പീരുമേട്‌--ഡെപ്യൂട്ടി കളക്ടര്‍ (ആര്‍.ആര്‍.) 


4. തൊടുപുഴ-റവമന്യൂ ഡിവിഷണല്‍ ഓഫീസര്‍, 


ഇടുക്കി 
5. ഉടുമ്പന്‍ചോഥല-ഡെപ്യ്യൂട്ടി കളക്ടര്‍ (എല്‍.ആര്‍.) 


മൂന്‍ വര്‍ഷങ്ങളില്‍ പൂര്‍ത്തീകരിച്ചിട്ടില്ലാത്ത 


പരിശോധന കൂടി ഇതോടൊപ്പം പൂര്‍ത്തീകരിക്കേണ്ടതാണ്‌. 


കളക്ടറേറ്റ്‌, 


(പ്പ്‌) 


ഇടുക്കി. ജില്ലാ കളക്ടര്‍. 


Devikulam Taluk 
പരസ്യം 


() 


നമ്പര്‍ ജിദ3-9951/2019. 2020 ഡിസംബര്‍ 22. 


ദേവികുളം താലൂക്കില്‍ ആനവിരട്ടി വില്ലേജില്‍ 
തട്ടാരുപറമ്പില്‍, കുരുശുപാറ, കല്ലാര്‍ വട്ടിയാര്‍ പി. ഒ.യില്‍ 
അലക്സ്‌ ടി. ജോര്‍ജ്‌ എന്നയാള്‍ 8-9-2019-90 തീയതി മരണ 
പ്പെട്ടിട്ടുള്ളതാണ്‌. പരേതന്റെ മരണാനന്തര ആനുകൂല്യങ്ങള്‍ 
ലഭിക്കുന്നതിനും മറ്റ്‌ ആവശ്യങ്ങള്‍ക്കുമായി അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കുന്നതിനായി ഭാരയ നിഷാ റ്റി. അലക്സ്‌ 
സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അന്വേഷണവും അവകാശവിചാരണയും 
നടത്തിയതില്‍ പരേതന്റെ അനന്തരാവകാശികളായി താഴെ 


പറയുന്നവര്‍ മാത്രമാണുള്ളതെന്ന്‌ അറിയിച്ചിരിക്കുന്നു. 


